21 


ALAPPUZHA DISTRICT 


ത യ  ാ യ 


Karthikappally Taluk 

പരസ്യം 

( 1 ) 
നമ്പർ എ3-3312 / 2021 . 

2021 ജനുവരി 30 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ കരു വാറ്റ് വില്ലേ ജിൽ 
കരുവാറ്റ വടക്ക് മുറിയിൽ ഷാലോം വീട്ടിൽ മേരിക്കുട്ടി സേവ്യർ 
ടിയാളുടെ ഭർത്താവ് ശൗൽ ജോർജ്ജ് മരണപ്പെട്ടു പോയി 
എന്നും വിവിധ ആവശ്യങ്ങൾക്ക് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
കരുവാറ്റ വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ 
വിചാ ര ണയും നട ത്തി യ തിൽ ടിയിൽ ശൗൽ ജോർജ്ജ് 
12-12-2020 - ൽ മരണപ്പെട്ടുപോയി എന്നും ഇൻഡ്യൻ പിൻതുടർച്ചാ 
വകാശ നിയമപ്രകാരം പരേതന് താഴെ പറയുന്ന വരാണ് 
അവകാശികളായിട്ടുള്ളതന്നും അറിവായിട്ടുണ്ട് . 


ആ ക യ 3 ൽ ട  ി യ  ി ൽ പ : ര 
സി . കെ . സരോ ജി നി യമ്മ നായർ - യുടെ നിയ മാ നു സത് 
അവകാശികൾ മേൽ പറഞ്ഞ 4 പേർ മാത്രമാണെന്ന് കാണിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം കാർത്തികപ്പള്ളി 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാ മൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭി ക്കുന്ന ആ ക്ഷേ പ ങ്ങൾ യാതൊരു കാര ണ വ ശാലും 
പരിഗണിക്കുന്നതല്ല . 


( 3 ) 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


നമ്പർ എ3-14753 / 2020 . 

2021 ജനുവരി 4 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ തൃക്കുന്നപ്പുഴ വില്ലേജിൽ 
പല്ലന മുറിയിൽ എട്ടുചിറയിൽ വീട്ടിൽ മനോഹരൻ ടിയാന്റെ 
ഭാര്യ ശാന്ത മരണപ്പെട്ടു പോയി എന്നും MACT- യിൽ 
ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽക ണമെന്നും കാണിച്ച് ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ തൃക്കുന്നപ്പുഴ വില്ലേജാഫീസർ മുഖേന 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 

12 -5 - 2010 -ൽ മരണപ്പെട്ടു പോയി എന്നും ഹിന്ദു 
പിൻതുടർച്ചാ വകാശ നിയമപ്രകാരം പരേതയ്ക്ക് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതന്നും അറിവായിട്ടുണ്ട് . 


1 


മേരിക്കുട്ടി സേവ്യർ 


ഭാര്യ 


44 


2 


ഷാരോൺ ശൗൽ 


മകൻ 


11 


ശാന്ത 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
ആകയാൽ ടിയിൽ പരേതനായ ശൗൽ ജോർജ്ജിന്റെ 
നിയ മാ നു സ ത അ വ കാശികൾ മേൽ പറഞ്ഞ 2 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
ത പാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


1 


മനോഹരൻ 


ഭർത്താവ് 


69 


2 


പ്രതാപൻ 


മകൻ 


46 


3 


സിന്ധു 


മകൾ 


42 


( പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


( 2 ) 


നമ്പർ എ3-3805 / 2021 . 

2021 ജനുവരി 28 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ ചേപ്പാട് വില്ലേ ജിൽ 
വലി യ കുഴി മുറി യിൽ അ ത്ത ല ക ണ്ട ത്തിൽ വീട്ടിൽ 
എൻ . വാസു ദേ വൻ 

നാ യ ർ ടിയാ ന്റെ ഭാര്യ 
സി . കെ . സരോജിനിയമ്മ നായർ മരണപ്പെട്ടുപോയി എന്നും 
വിവിധ ആവ ശ്യ ങ്ങ ൾക്ക് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
ചേപ്പാട് വില്ലേജാഫീ സർ മുഖേന അ ന്വേ ഷ്ണ വും 
അ വ കാശ വിചാ ര ണ യും 

നട ത്തി യ തിൽ ടിയിൽ 
സി . കെ . സരോജിനിയമ്മ നായർ 28-12-2019 - ൽ മരണപ്പെട്ടു 
പോയി എന്നും ഹിന്ദു പിൻതുടർച്ചാവകാശ നിയമപ്രകാരം 
പരേ തയ്ക്ക് താഴെ പറ യു ന്ന വരാണ് അ വ കാ ശികളായി 
ട്ടുള്ളതന്നും അറിവായിട്ടുണ്ട് . 


ആക യാൽ 

ടിയിൽ പര തയായ ശാന്ത യു ടെ 
നിയ മാ നു സൃത അ വ കാശികൾ മേൽ പറഞ്ഞ 3 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( 4 ) 


പേര് 


കമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 


ബന്ധം 


1 


ഭർത്താവ് 


81 


നമ്പർ എ3-3761 / 2021 . 

2021 ജനുവരി 30 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ പത്തിയൂർ വില്ലേജിൽ 
എരുവ മുറിയിൽ ചെമ്പകപ്പള്ളിൽ വീട്ടിൽ സൈനബാക്കുഞ്ഞ് 
ടിയാളുടെ ഭർത്താവ് എ . അഹമ്മദ്കുട്ടി മരണപ്പെട്ടുപോയി 
എന്നും വിവിധ ആവശ്യങ്ങൾക്ക് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
പത്തിയൂർ വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ ടിയിൽ എ . അഹമ്മദ്കുട്ടി 
17-7-1990 - ൽ മരണപ്പെട്ടുപോയി എന്നും മുസ്ലീം വ്യക്തി നിയമം 
( ശരിഅത്ത് ) നടപ്പാക്കൽ നിയമം 1937 പ്രകാരം പരേതന് താഴെ 
പറയുന്നവരാണ് അവകാശികളായിട്ടുള്ളതന്നും അറിവായിട്ടുണ്ട് . 


എൻ . വാസുദേവൻ നായർ 
സത്യാർത്ഥി നായർ 
സുരേഷ് നായർ 


2 


മകൻ 


53 


3 


52 


9 


4 


സുജ വി . നായർ 


മകൾ 


49 


( പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


Gaz . No. 23 / 2021 / DTP ( CLR - Supplement ) . 


183 


22 


പേര് 


Cherthala Taluk 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


സൈനബാക്കുഞ്ഞ് 


ഭാര്യ 


81 


2 


സാദിഖ് , എ . 


മകൻ 


54 


3 


മുഹമ്മദ് ഷാഫി , സി . എ . 


44 


3 3 


4 


മൊഹമ്മദ് ജിഫി , സി . എ . 


44 


3 3 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ ടിയിൽ പരേതനായ എ . അഹമ്മദ്കുട്ടിയുടെ 
നിയ മാ നു സ ത അ വ കാശികൾ മേൽ പറഞ്ഞ 4 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന ആക്ഷേ പ ങ്ങൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


പരസ്യം 

( 1 ) 
നമ്പർ എഫ്4-2027 2021 . 

2021 ജനുവരി 30 . 
ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ തണ്ണീർമുക്കം 
തെക്ക് വില്ലേജിൽ തുരുത്തേൽ വീട്ടിൽ ബോധേ ശ്വരൻ 
എന്ന യാൾ 29-12-2020 - ൽ മരണപ്പെട്ടുവെന്നും പരേ തന്റെ 
നിയമാനുസൃത അവകാശികളെ കാണിക്കുന്നതിന് വിവിധ 
ആവശ്യത്തിലേക്ക് അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേ തന്റെ 

മകൻ 

റോയി മോൻ സമർപ്പിച്ച് 
അപേക്ഷയിൻ മേൽ 

ബന്ധ പ്പെട്ട 

വില്ലേ ജാഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടി ബോധേശ്വരൻ എന്നയാൾ 
29-12-2020 - ൽ മരണപ്പെട്ടുവെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറ യുന്ന 3 ( മൂന്ന് ) പേർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 

( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


ബന്ധം 


1 


65 


2 


52 


താലൂക്കാഫീസ് , 
കാർത്തികപ്പള്ളി . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


3 


54 


ചന്ദിക 

ഭാര്യ 
റോയിമോൻ 

മകൻ 
സോളിമോൾ 

മകൾ 
( മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല . 
മേൽപ്പറ ഞ്ഞ വ രാ ണ് പര തന്റെ അ വ കാ ശി കൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


Ambalappuzha Taluk 


പരസ്യം 


നമ്പർ എ4-10288 / 2020 . 


2021 ജനുവരി 22 . 


( 2 ) 


അമ്പലപ്പുഴ താലൂക്കിൽ ആര്യാട് തെക്ക് വില്ലേ ജിൽ 
ബംഗ്ലാവ് പറമ്പ് വീട്ടിൽ മാഹീൻ എന്നയാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ ഉമൈബ സമർപ്പിച്ച 
അപേ ക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 3-12-2019 -ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്ന 4 പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


ജില്ല യിൽ 


പേര് 


വയസ് 


നമ്പർ എഫ്4-1914 / 2021 . 

2021 ജനുവരി 30 . 
ആല പ്പുഴ 

ചേർ ത്തല 

താലൂ ക്കിൽ 
തെക്കാട്ടു ശ്ശേ രി വില്ലേ ജിൽ ളായി പ്പ ള്ളിൽ വീട്ടിൽ 
സിന്ധു , പി . ബി . എന്ന വർ 17-11-2020 -ാം തീയതി മരണ 
പ്പെട്ടുവെന്നും പരേതയുടെ നിയമാനുസൃത അവകാശികളെ 
കാണിക്കു ന്ന തിന് വിവിധ ആവ ശ്യത്തിലേക്ക് അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ ഭർത്താവ് 
ജിമ്മി ജോസഫ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട് 
വില്ലേ ജാഫീ സർ വഴി 

നടത്തിയതിൽ ടി 
സിന്ധു , പി . ബി . എന്നവർ 17-11-2020 -ാം തീയതി മരണപ്പെട്ടു 
വെന്നും പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 
3 ( മൂന്ന് ) പേർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 

( പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
കമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമ 
നമ്പർ 


അന്വഷണം 


1 


ഉമൈബ 


ഭാര്യ 


63 


2 


നിസ നൗഷാദ് 


മകൾ 


47 


3 


മുംതാസ് നഹാസ് 


44 


3 3 


4 


ഷീജ 


39 


ബന്ധം 


1 


ജിമ്മി ജോസഫ് 


ഭർത്താവ് 


47 


2 


അജയ് ജിമ്മി 


മകൻ 


18 


3 


16 


99 


മേൽപ്പറഞ്ഞിട്ടുള്ളവരാണ് പരേതന്റെ അനന്തരാവകാശികൾ 
എന്നുള്ളതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം അമ്പലപ്പുഴ 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


അക്ഷയ് ജിമ്മി 

( മൈനർ ) 


മേൽപ്പറ ഞ്ഞ വ രാണ് പരേ ത യുടെ അ വ കാ ശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം ചേർത്തല 
തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞുവരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
അമ്പലപ്പുഴ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


184 


Salim A 


Digitally signed by Salim A 
Date : 2021.07.20 14:41:04 
+ 05'30 ' 


